Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1428 





MALAPPURAM DISTRICT 
Ernad Taluk 
പരസ്യം 


() 


നമ്പര്‍ 9D2-855/2020. 2020 ഒക്ടോബര്‍ 27. 


ഏറനാട്‌ താലൂക്കില്‍ പൂക്കോട്ടൂര്‍ വില്ലേജില്‍ 
പേരാപുറത്ത്‌ വടക്കിയില്‍ വീട്ടില്‍ മൂഹമ്മദ്‌ മിന്‍ഷാദ്‌, പി. 
എന്നയാള്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തിനു വേണ്ടി ടിയാന്റെ പിതാവ്‌ 
അബ്ദുല്‍ നാസര്‍, പി. എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയു 


ന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അബ്ദുല്‍ നാസര്‍, പി. പിതാവ്‌ 42 
ജസീന പറമ്പാടന്‍ മാതാവ്‌ 35 
മിന്‍ഹ ഫാത്തിമ, പി. സഹോദരി 10 


2 
3 
4 Masel ഫാത്തിമ, പി. 2 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ഇ2-861/2020. 2020 ഒക്ടോബര്‍ 27. 


ഏറ നാട്‌ താലൂക്കില്‍ MO} BO വില്ലേജില്‍ 
ചെറാട്ട്‌ തൊടിക വീട്ടില്‍ ആസ്യ എന്നവര്‍ 24-7-2020-00 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തിനു വേണ്ടി ടിയാളുടെ മകന്‍ 
മുഹമ്മദ്‌ എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശിയായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
പേര്‍ പരേതയുമായുള്ള വയസ്‌, 
ബന്ധം 
മുഹമ്മദ്‌ മകന്‍ 68 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ 
ആയ അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ 9D2-857/2020. 2020 ഒക്ടോബര്‍ 27. 


ഏറനാട്‌ താലൂക്കില്‍ തൃക്കലങ്ങോട്‌ വില്ലേജില്‍ 
പാലക്കാപറമ്പ്‌ വീട്ടില്‍ കൂട്ടൻ, ടി. എന്നയാള്‍ 7-6-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തിനു വേണ്ടി ടിയാന്റെ ഭാരൃ 
വിനോദിനി, പി. എന്നവര്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേ 
ക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


142 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിനോദിനി, പി. ഭാര്യ 44 
2 വൈഷ്ണ, ടി. മകള്‍ 22 
3 വൈഷ്ണവ്‌, ടി. മകന്‍ 19 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ഇ2-874/2020. 2020 ഒക്ടോബര്‍ 27. 


ഏറനാട്‌ താലൂക്കില്‍ നറുകര വില്ലേജില്‍ കിഴക്കയില്‍ 
വീട്ടില്‍ അലവികുട്ടി, കെ. എന്നയാള്‍ 17-7-2020-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്നതിനു വേണ്ടി ടിയാന്റെ ഭാരൃ ഹാജറ 
എന്നവര്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കദീജ, എം. മാതാവ്‌ 67 
2 ഹാജറ ഭാര്യ 41 
3 മുഹമ്മദ്‌ റഹീസ്‌ മകന്‍ 24 
4 മുഹമ്മദ്‌ റമീസ്‌, കെ. ” 20 
5 മുഹമ്മദ്‌ റബിന്‍, കെ. [ഴി 11 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ ഇ2-863/2020. 2020 ഒക്ടോബര്‍ 27. 


ഏറനാട്‌ താലൂക്കില്‍ മഞ്ചേരി വില്ലേജില്‍ 
പെരുവമ്പുറത്ത്‌ വീട്ടില്‍ എം. പി. ഇന്ദിര എന്നവര്‍ 19-4-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകള്‍ alas, പി. എന്‍. 
എന്നവര്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീഹരി, പി. എന്‍. മകന്‍ 47 
2 പ്രശാന്ത്‌, പി. എന്‍. 45 
3 വൃന്ദ, പി. എന്‍. മകള്‍ 43 
4 കെ. പി. നാരായണന്‍ ഭര്‍ത്താവ്‌ 84 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1429 





(6) 


നമ്പര്‍ 9D2-869/2020. 2020 ഒക്ടോബര്‍ 27. 


ഏറനാട്‌ താലൂക്കില്‍ പാണക്കാട്‌ വില്ലേജില്‍ 
ഇറക്കല്‍ വീട്ടില്‍ ബാലസുദധ്രമണ്ൃയന്‍, ഇ. എന്നയാള്‍ 
11-3-2019-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാരൃ 
ഇന്ദിര പട്ടയില്‍ എന്നവര്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേ 
ക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഇന്ദിര പട്ടയില്‍ ഭാര്യ 51 
2 അജിത്ത്‌, ഇ. മകന്‍ 16 
3 അക്ഷയ്‌, ഇ. 3 12 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ 9D2-856/2020. 2020 ഒക്ടോബര്‍ 27. 


ഏറനാട്‌ താലൂക്കില്‍ പൂക്കോട്ടൂര്‍ വില്ലേജില്‍ 
പൂന്തോട്ടത്തില്‍ വീട്ടില്‍ പാത്തുമ്മ എന്നവര്‍ 6-7-2017-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്നതിനു വേണ്ടി ടിയാളുടെ സഹോദരന്‍ 
അബ്ദുല്‍ കരിം, പി. എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 


1 ആയിഷക്കുട്ടി പന്തപിലാക്കല്‍ മാതാവ്‌ 80 


2 മൈമുനത്ത്‌ സഹോദരി 53 
3 സൈനബ, പി. [ഴി മരണപ്പെട്ടു. 
4 സൈതലവി, പി. സഹോദരന്‍ 51 
5 അബ്ദൂല്‍ കരീം, പി. 48 
6 ജമീല നാസര്‍, സി. എച്ച്‌. സഹോദരി 45 
7 മുഹമ്മദ്‌ ഹനീഫ. പി. സഹോദരന്‍ 42 
8 നഫീസ സഹോദരി 45 


9 @HAM}, പി. 39 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ 9D2-1024/2020. 2020 ഒക്ടോബര്‍ 30. 


ഏറനാട്‌ താലൂക്കില്‍ എടവണ്ണ വില്ലേജില്‍ മുനീര്‍ 
മന്‍സില്‍ വീട്ടില്‍ എടവണ്ണ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന മുഹമ്മദ്‌ അത്തിക്കല്‍ എന്നയാള്‍ 1-10-2020-90 


143 


തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്നതിനു വേണ്ടി ടിയാന്റെ മകന്‍ 
അഹമ്മദ്‌ മുനീര്‍ എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേ 
ക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 ഫാത്തിമ മകള്‍ 66 

2 സൂബൈദ അത്തിക്കല്‍ [ഴി 64 

3 ആയിശക്കുട്ടി, എ. 1 61 

4 സക്കീന [ഴി 59 

5 അഹമ്മദ്‌ മുനീര്‍ മകന്‍ 56 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ ഇ2-697/2020. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ മലപ്പുറം വില്ലേജില്‍ ലാല്‍ ഭവന്‍ 
വീട്ടില്‍ ഡൌണ്‍ഹില്‍ പി.ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന പാര്‍വതി, സി. എന്നവര്‍ 11-8-2020-90 തീയതി മര 
ണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനൂവേണ്ടി ടിയാളൂടെ മകന്‍ വിനോദ്‌, ജി. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


അന്വേഷണം 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിനോദ്‌, ജി. മകന്‍ 42 
2 വിധു ഗംഗാധരന്‍ മകള്‍ 36 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ ഇ2-9099/2018. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ വില്ലേജില്‍ 
ഓണത്തുക്കില്‍ വീട്ടില്‍ ഉഗ്രപുരം പി.ഒ. മലപ്പുറം ജില്ലയില്‍ 


താലൂക്കില്‍ അരീക്കോട്‌ 


താമസിച്ചിരുന്ന ഖദീജ, എം. എന്നവര്‍ 16-12-2015-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
ടിയാളുടെ 
മൂഹമ്മദ്‌ ശിഹാബ്‌, ഒ. ടി. എന്നയാള്‍ ഈ ഓഫീസില്‍ 


സ്ഥാപിച്ചുകിട്ടു ന്ന തിനു വേണ്ടി മകന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1430 





ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ഇബ്രാഹിം മായ്യേരി പിതാവ്‌ 72 
2 പാത്തുമ്മു മാതാവ്‌ 68 
3 അബ്ദുല്‍ അസീസ്‌ 
ഓണത്തുക്കില്‍ ഭര്‍ത്താവ്‌ 57 
4 സമീറ മകള്‍ 32 
5 അബൂബക്കര്‍ സിദ്ധീഖ്‌, ഒ. ടി. മകന്‍ 30 
6 റൈഹാനത്ത്‌, പി. പി. മകള്‍ 27 
7 ജസീല - 24 
8 മുഹമ്മദ്‌ ശിഹാബ്‌, ഒ. ടി. മകന്‍ 20 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ ഇ2-696/2020. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ വെട്ടിക്കാട്ടിരി വില്ലേജില്‍ 
പൂവൃഞ്ചേരി വീട്ടില്‍ വെള്ളുവങ്ങാട്‌ പി.ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന കുഞ്ഞിമാളു എന്നവര്‍ 24-1-2019-ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളൂടെ മകന്‍ വിശ്വാനന്ദന്‍ 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 വിജയന്‍ മകന്‍ 63 
2 വിശ്വാനന്ദന്‍ 59 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ ഇ2-704/2020. 2020 ഒക്ടോബര്‍ 8. 


ഏറ നാട്‌ താലൂക്കില്‍ മഞ്ചേരി വില്ലേജില്‍ 
നാരങ്ങാത്തൊടി വീട്ടില്‍ മഞ്ചേരി പി.ഒ. മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന അബൂബക്കര്‍ എന്നയാള്‍ 16-6-2019-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി ടിയാന്റെ മകന്‍ 
മുഹമ്മദ്‌ മുസ്തഫ, എന്‍. ടി. എന്നയാള്‍ ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നയാളെ അനന്തരാവകാശിയായി റിപ്പോര്‍ട്ട്‌ 


ചെയ്യപ്പെട്ടിരിക്കുന്നു. 


144 


പേര്‍ പരേതനുമായുള്ള വയസ്‌, 
ബന്ധം 
മുഹമ്മദ്‌ മുസ്തഫ, എന്‍. ടി. മകന്‍ 26 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ 92-2398 /2020. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ മഞ്ചേരി വില്ലേജില്‍ അനുഗ്രഹ 
വീട്ടില്‍ പുല്ലഞ്ചേരി പി.ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
നാരായണന്‍കുട്ടി, കെ. എന്‍. എന്നയാള്‍ 5-2-2020-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ അനീഷ്‌, പി. എം. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനൂപ്‌, പി. എം. മകന്‍ 37 
2 അനീഷ്‌, പി. എം. 34 
3 അഭിലാഷ്‌, പി. എം. 31 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ഇ2-5002 /2020. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ നറുകര വില്ലേജില്‍ മാടായി വീട്ടില്‍ 
കരുവ്രമ്പം പി.ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
സുഹറാബി എന്നവര്‍ 2-10-2001-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാളുടെ അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാളുടെ മകന്‍ മുസ്തഫ, എം. എന്നയാള്‍ ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നയാളെ അനന്തരാവകാശിയായി റിപ്പോര്‍ട്ട്‌ ചെയ്യ 


പ്പെട്ടിരിക്കുന്നു. 
പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
മുസ്തഫ, എം. മകന്‍ 48 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1431 





(15) 


നമ്പര്‍ ഇ2-2174/2020. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ പയ്യനാട്‌ വില്ലേജില്‍ 


കരിമ്പുള്ളകത്ത്‌ വീട്ടില്‍ പയ്യനാട്‌ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന ചിറക്കല്‍ മറിയുമ്മ എന്നവര്‍ 22-8-2010-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശിയെ 
മകന്‍ 


സ്ഥാപിച്ചുകിട്ടു ന്ന തിനു വേണ്ടി ടിയാളുടെ 


മുഹമ്മദ്‌ എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 


അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നയാളെ അനന്തരാവകാശിയായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
പേര്‍ പരേതയുമായുള്ള വയസ്‌, 
ബന്ധം 
മുഹമ്മദ്‌ മകന്‍ 61 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(16) 


നമ്പര്‍ 9D2-5055/2020. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ പാണ്ടിക്കാട്‌ വില്ലേജില്‍ 
തെക്കന്‍ വീട്ടില്‍ പാണ്ടിക്കാട്‌ പി.ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന അബ്ദുള്‍ ഹമീദ്‌, ടി. എന്നയാള്‍ 20-3-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി ടിയാന്റെ സഹോദരന്‍ 
തെക്കന്‍ അബ്ദൂള്‍ അസീസ്‌ എന്നയാള്‍ ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 


ചെയ്യപ്പെട്ടിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 തെക്കന്‍ പാത്തുമ്മ മാതാവ്‌ 75 
2 മുഹമ്മദാലി, ടി. സഹോദരന്‍ 58 
3 തെക്കന്‍ അബ്ദുള്‍ അസീസ്‌ [ഴി 53 
4 പാത്തുമ്മ സുഹറ സഹോദരി 48 
5 അബ്ദുസലാം സഹോദരന്‍ 43 
6 സുബൈദ സഹോദരി 41 
7 ഷ്വാഹിദ, ടി. 35 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


Gaz. No.8/2021/DTP (CLR). 


145 


(17) 


നമ്പര്‍ 92-5033 /2020. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ അരീക്കോട്‌ വില്ലേജില്‍ 
അമ്പലപറമ്പില്‍ വീട്ടില്‍ ച്ചെമക്കാട്ടൂര്‍ പി.ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന കൊറളിയാടന്‍ മുഹമ്മദ്‌ എന്ന ബിച്ചി 
എന്നയാള്‍ 3-10-2017-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകന്‍ അബ്ദു റഹിമാന്‍ എന്നയാള്‍ ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യ 
പ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ഫാത്തിമ ഭാര്യ 55 
2 വാഹിദ, കെ. മകള്‍ 38 
3 ഷ്വാഹിദ കൊറളിയാടന്‍ [ഴി 35 
4 അബ്ദുള്‍ വാഹിദ്‌, കെ. മകന്‍ 31 
5 Genie, റഹിമാന്‍ - 29 
6 അനീസ്‌, കെ. » 25 
7 ഫസലുറഹ്മാന്‍ കൊറളിയാടന്‍ 33 23 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ ഇ2-14286/2019. 2020 ഒക്ടോബര്‍ 8. 


ഏറനാട്‌ താലൂക്കില്‍ തൃക്കലങ്ങോട്‌ വില്ലേജില്‍ 
ഏറാംതൊടിക വീട്ടില്‍ കുമംകുളം പി.ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന ആമിന എന്നവര്‍ 24-8-2017-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്ന തിനു വേണ്ടി ടിയാളുടെ മകന്‍ അലവി 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പാത്തുമ്മ മകള്‍ 65 
2 അലവി മകന്‍ 63 
3 മുഹമ്മദ്‌ ം 60 


4 59 


മമ 


അബ്ദുല്‍ അസീസ്‌ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലുക്കാഫീസ്‌, 
ഏറനാട്‌. 


(പ്പ്‌) 


തഹശീൽദാർ. 


